Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. oel. mmo 
KL / TV (N )/12/2009- 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


No. 


Vol. LV 
woesjo 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


16th November 2010 

2010 Molomio 16 
25th Karthika 1932 
1932 rool 25 


No 


45 


നമ്പർ 


1542 Karthika 1932 


PART III 
Stores Purchase 


Technical Education Department 

TENDER NOTICE 
No . P1/ 1163/2010 

18th October 2010 . 
Scaled tenders are invited for the supply of storcs required in various sections of Government 
Engineering College, Painavu, Idukki. The cnvelope containing the tenders superscribed with thc Nurnber, 
Namc of tender and duc dute for the tender must be addressed to The Principal, Government Engineering 
College, Painavu , Idukki. 
SI. No. Tender No. with filc No . 

Name of tender 
11/2010 /( P1/ 1163/10) Equipments for the Mechanical Engineering Workshop 
19 /2010/(P1/1127/ 10) 4 Cylinder 4 Storke Petrol Enginc Test Rig for Mechanical 

Engineering Lab 
Last date and time of sale of tender form - 23-11-2010, 1p.m . 
Last date and time of receipt of tender form - 23-11- 2010 , 2 p . m . 
Date and time of opening of tender -- 23-11-2010, 2 .30 p . m . 

Cost of the tender form is Rs. 400 + VAT by Cash for original and additional of Rs. 50 cach 
for postage . Belated tenders will not be accepted . The tenders will be opened in the presence of 
such tenderers or their authorized representatives who may be present at that time. Chcqucs, Drafts, Postal 
Orders are not acceptable. Further details can be had from this Office. 

The tender forms which are not accompanied by the agreement in Kerala Stamp Paper worth 
Rs. 100 and an Earnest Money Deposit of 1 % of the total cost of the items offered will be rejected . 
Outside firms, who desire to be supplied with Kerala Stamp Paper should send an additional amount of 
Rs. 100 along with cost of tender form . The tender forms can be obtained from the undersigned up to 
Ip.m . on 23-11-2010 , by Cash and by Moncy Order up to 2 p .m . on 16 -11-2010 . 


ഇടുക്കി- പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ വിഭാഗങ്ങളിലേക്ക് ആവശ്യമായ 
താഴെപ്പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകളുടെ പുറത്ത് ദർഘാസ് നമ്പർ, ദർഘാസിന്റെ പേര്, ദർഘാസീൻ അവസാന തീയതി 
എന്നിവയോടുകൂടി പ്രിൻസിപ്പാൾ , ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, പൈനാവ്, ഇടുക്കി, പിൻ- 685 603 
എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 


കമനമ്പർ ഒ ഘാസ് നമ്പരും ഫയൽ നമ്പരും 

- ദർഘാസിന്റെ പേര് 
11 /2010/ പി1 /1163/ 10 ) 

മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വ ർ ഷോപ്പിലേക്ക 

-- ആവശ്യമായ ഉപകരണങ്ങൾ 
19/2010 ( പി1/ 1127110 ) 

മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബിലേക്ക് ആവശ്യമായ 

4 സിലിണ്ടർ 4 സ് (ടാക്ക്, പെട്രോൾ എൻജിൻ ടെസ്ററ് വിഗ 
ദ് ഘാസം ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 23 -11-2010 , 1 മണി, 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 23 -11-2010, 2 മ ണി , 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 23-11- 2010, 2, 30 മണി, 

ഒറിജിനൽ ദർഘാസുകളുടെ വില 400 രൂപ + വാറായിരിക്കും, തപാൽവഴി ലഭിക്കാൻ 5 0 രൂപ് 
അധികം അടയ്ക്കേണ്ടതാണ്. അപൂർണ്ണവും വൈകിക്കിട്ടിയതുമായ ഒൾ ഘോസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ സന്നിഹിതരായിരിക്കുന്ന ദർഘാസുകാരുടെയോ അവർ അധികാരപ്പെടുത്തിയി 
രിക്കുന്ന പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. സാധനങ്ങളുടെ മൊത്തം വിലയുടെ 
ഒരു ശതമാനം നി രത ദവ്യവും 100രൂപയുടെ കേരള സർക്കാരിന്റെ മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട ഉടമ്പടിയും ദർഘാസിൻറ 
കുടെ സമർപ്പിക്കേണ്ടതാണ്. സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യുവാൻ 
ആഗ്രഹിക്കുന്നപക്ഷം ദർഘാസ് വിലയ്ക്കുപുറമേ കേരള സർക്കാരിന്റെ മുദ്രപ്പത വിലയായ 100 രൂപ കൂടി 
അടയ°ക്കേണ്ടതാണ്. ദർഘാസുകൾ യഥാക്രമം 23-11- 2010 പകൽ 1 മണിവരെ നേരിട്ടും 16 - 11 - 2010 പകൽ 3 മണി 
വരെ മണിയോർഡർ അയച്ചാൽ തപാൽ വഴിയും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറിൽ നിന്നും ലഭിക്കുന്നതാണ്. 
Government Engineering College, 

| ( Sd . ) 
Painavu , Idukki. 

Principal. 


SHORT TENDER NOTICE 
No. Dil 1817/ 2010. 

4th October 2010, 
Sealed tenders are invited for the purchase of 
items for set up Networking facility to Government 
Engineering College, Wayanad, Mananthavady. 

The tenders should be superscribed the 
Tender No , D1/1817/ 10 dae on 30 -11 - 2010 at 2 p . m . 
and addressed to the Principal, Government 
Engineering College, Wayanad. Late tenders will 
not be accepted . The tenders will be opened 
at 3 p . m . on 30 -11 -- 2010 in the presence of such 
of the tenderers or their authorised representatives 
who may be present at that time. 

Intending trnderers may on application to the 
Principal, Government Engineering College , 
Wayanad obtain the requisite tender forms in 
which tenders should be submitted . Application 
for the tender form should be accompanied by a 
cash remittance of Rs. 1 ,768 which is the price 
fixed for a form /set of forms and which is not 
refundable under any circumstances. Those who 
need the tender form by post should send Money 
Order Rs. 1,798 to the Principal Government 
Engineering College, Wayanad . The tender forms 
are tot transferable . Sale of tender forms will 
be closed at 3 p . in , on 29 -11-2010 . DD / Chequest 
Postage Stamps etc . will not be accepted towards 
the cost of the tender forms nor will forms be sent 
by V . P . P . Duplicate tender forms if required will 
be issued at Rs. 934 per copy. 


വയനാട് ഗവൺമെൻറ് 

എൻജിനീയറിംഗ 
കോളജിൽ നെറ്റ് വർക്ക് സൗകര്യം ഏർപ്പെടുത്തുന്ന 
തീനുവണ്ടിയുളള സാമഗ്രികൾ വിതരണം ചെയ്യുന്ന 
തിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസുകൾ പിൻസിപ്പാൾ , ഗവൺമെൻറ് 
എൻജീനീയറിംഗ് കോളേജ്, വയനാട്, മാനന്തവാടി 
എന്ന വിലാസത്തിൽ അയച്ചുതരേണ്ടതും കവറിന് 
പുറത്ത് ദർഘാസ് നമ്പർ ഡി 1817/2010 എന്ന 
രേഖപ്പെടുത്തതുമാകുന്നു . 

ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുളളവർക്ക് 
ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഫീസിൽ 
നിന്നും നരിട്ട് 1 , 768 രൂപയ്ക്കും തപാലിൽ 
വേണ്ടവർക്ക് 1 , 798 രൂപയ്ക്കും ലഭിക്കുന്നതാണ്. 
ദർഘാസുകൾ ലഭിക്കേണ്ട അവസാന തീയതി 
- 3 - 1 -201 , 2 മണി ആകുന്നു , അവകിക 18ന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കു 
നതല്ല . കർഘാസ് ഫോറങ്ങൾ കൈമാററം ചെയ്യുവാൻ 
പാടുകളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കി 

കൊടുക്കുന്നതല്ല . 
ആവശ്യമെങ്കിൽ ഭർഘാസുകൾ റദ 8 ചെയ്യുവാനുളള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസും 0 30- 11 -2010 , 3 മണിക്ക് ഹാജരായിട്ടുളള 
വരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധി 
- ന്നതാണ്, 8ർഘാസ് ഫോറങ്ങൾ 29-11- 2010 , 
3 മണിവരെ ഒാഫീസ വേളയിൽ ലഭ്യമാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില ഡി . ഡി ., തെക്ക്, പോസ്റ്ററൽ 
ഒാർഡർ തുടങ്ങിയ രൂപത്തിൽ സ്വീകരിക്കുന്നതല്ല. 
ഇനങ്ങളെപ്പററിയുളള വിശദവിവരങ്ങൾ ദർഘാസിനോപ്പം 
ലഭിക്കുന്നതാണ് . ഡപ്പിക്കേററ " ദർഘാസ ചോറാ 
934 രൂപയ്ക്ക് ലഭ്യമാണ്. 
Government Engineering College, 

| ( Sd . ) 
Wayanad , Mananthavady. 

Principal. 


